മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
വിശ്വാസ പരിശീലന കാര്യാലയം 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനം 


യാളകളിലാടെ... 


PATRON 

HIS BEATITUDE CARDINAL 

MORAN MOR BASELIOS CLEEMIS എഡിറ്റോറിയല്‍ 03 
MAJOR ARCHBISHOP CATHOLICOS 


EDITOR മാര്‍ ഈവാനിയോസ്‌ പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക്‌ 
ഉയര്‍ത്തുന്നതിനായുള്ള പ്രാര്‍ത്ഥന 04 
FR. JOHNSON PUTHUPARAMPIL 


EDITORIAL MEMBERS 


ER. GEEVARGHESE EZHIVATH വിശുദ്ധരോടൊപ്പം - ക്രിസ്തുസാക്ഷ്യത്തിന്റ തീപ്പൊരി 


വി. ദേവസഹായം പിളള 05 
FR. ARUN ERATH 


ER. JACOB KALLUVILAYIL. ലേഖനം - ദൈവവിളി തിരഞ്ഞെടുപ്പും ദൈവദാനവും 08 


FR. BENEDICT KOODATHUMANNIL കവിത - മേരി അമ്മ 12 


FR. THOMAS KUT TIYIL 


FR. THONDUPARAMPIL SAMUEL യ 2 


FR. VARGHESE PULLUMVILATHEKKETHL മതബോധനം 15 


FR. ANU JOSE KUNNIL 


FR. CYRIL THOMAS OS 1 


പാടെ ചിത്രകഥ - എന്റെ സ്വന്തം മാര്‍ ഈവാനിയോസ്‌ 18 


MR. VARGHESE GEORGE KOCHUVILA 


MR. PRADEEP GEORGE പൊതുവിജ്ഞാനം sn 


DESIGN ൭ LAYOUT Sa 21 


JUSTIN P STEPHEN 
(MISTICA CREATIONS : 9746 186059) 


CONTACT 
8281221234 


(CATECHISM DIRECTOR, TVM MAJOR ARCHDIOCESE) 
GMAIL : catechismtrivandrum@gmail.com 


E CIRCULATION ONLY 


എഡിറ്റോറിയല്‍ 
ദൈവത്തിന്റെ മരത്തില്‍ പുതിഷവര്‍ഷം.. 


വാര്‍ഷിക പരിക്ഷയും അവധിക്കാലവും കഴിഞ്ഞ്‌ പുതിയ അധ്യായന വര്‍ഷം 
ആരംഭിക്കുകയാണ്‌. മതബോധനം ആരംഭിക്കുന്നത്‌ കുടുംബത്തിലാണ്‌. കുടുംബത്തിലെ 
ദൈവഭക്തിയാണ്‌ ഓരോരുത്തരെയും ദൈവഭക്തിയുളളവരാക്കി തീര്‍ക്കുന്നത്‌. വാക്കുകള്‍ 
കൊണ്ടെന്നതിനെക്കാള്‍ കുടുബത്തിലെ മതകര്‍മ്മങ്ങളും പ്രായോഗിക മാതൃകകളും കൊ 
ണ്ട്‌ വിശ്വാസജീവിതത്തെ ശക്തിപ്പെടുത്തേണ്ടതാണ്‌. പ്രിയകുഞ്ഞുങ്ങളെ മാതാപിതാക്ക 
ന്‍മാര്‍ വളരെ പ്രതീക്ഷയോടെയാണ്‌ അനേകം ത്യാഗങ്ങള്‍ സഹിച്ചുകൊണ്ട്‌ നിങ്ങളെ 
പഠിക്കാന്‍ അയക്കുന്നത്‌. അവര്‍ക്ക്‌ നിങ്ങളെക്കുറിച്ചുളള പ്രതീക്ഷകള്‍ പുവണിയുവാന്‍ ശ്രദ്ധ 
യോടും താല്പര്യത്തോടും പഠനകാര്യങ്ങളില്‍ നിങ്ങള്‍ വ്യാപരിക്കണം. 


സ്‌കൂള്‍ വര്‍ഷാരംഭത്തോടുകുടി തന്നെ സണ്ടേസ്കൂള്‍ വര്‍ഷവും ആരംഭിക്കു 
കയാണ്‌. നമ്മുടെ പരമലക്ഷ്യമായ സ്വര്‍ഗ്ഗത്തെ സംബന്ധിച്ചിടത്തോളം മതബോധനം ലന 
കികവിദ്യാ ഭ്യാസത്തെക്കാള്‍ വളരെ പ്രാധാന്യം അര്‍ഹിക്കുന്നതാണ്‌. എന്നാല്‍ ഇന്നും 
പലരും ഈ പ്രാധാന്യം മനസിലാക്കുന്നില്ല. മതബോധനത്തിനും ദൈവാരാധനക്കും 
നീക്കിവച്ചിരിക്കുന്ന സമയം പോലും അനേകം വിദ്യാര്‍ത്ഥികള്‍ മറ്റു വിഷയങ്ങളുടെ 
പഠനത്തിനു വേണ്ടി വിനിയോഗിക്കുന്നു. ഇതിന്‌ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപി 
താക്കന്‍മാരും ഇന്ന്‌ ധാരാളമുണ്ട്‌. ഇത്‌ തെറ്റായപ്രവണതയാണ്‌. ദൈവവചനത്തെക്കുറിച്ചും 
ലൌകികനേട്ടങ്ങളെക്കുറിച്ചും കര്‍ത്താവ്‌ പറഞ്ഞിരിക്കുന്നത്‌ ഇപ്രകാരമാണ്‌. “മനുഷ്യന്‍ 
ജീവിക്കുന്നത്‌ അപ്പം കൊണ്ട്‌ മാത്രമല്ല പ്രത്യുത ദൈവത്തിന്റെ വായില്‍നിന്ന്‌ പുറപ്പെടുന്ന 
വചനങ്ങള്‍കൊണ്ടുമാണ്‌”. “ഒരുവന്‍ ലോകം മുഴുവന്‍ നേടിയാലും അവന്റെ ആത്മാവിനെ 
നഷ്ടമാക്കിയാല്‍ എന്ത്‌ പ്രയോജനം” അതിനാല്‍ മതബോധനം നടത്തുവാനുള്ള സമയം 
അതിനുവേണ്ടി വിനിയോഗിക്കുകയും നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന്‌ അഭ്യസി 
ക്കുകയും ചെയ്യുക. മതബോധനത്തിനും ദൈവാരാധനക്കുമുളള സമയം അപഹരിക്കുന്നത്‌ 
ഒരിക്കലും ശരിയല്ല. വിശ്വാസ തീഷണതയോടും സഭാ പ്രബോധനത്തിലടിയുറച്ചും, പരസ്‌ 
നേഹൃപ്രവര്‍ത്തിയുടെ സുഗന്ധം പകര്‍ന്നും ക്രിസ്തുവിന്‌ സാക്ഷിയായി ജീവിക്കാന്‍ നമുക്ക്‌ 
പരിശ്രമിക്കാം. പുതിയ അധ്യായനവര്‍ഷം എല്ലാവര്‍ക്കും അനുഗ്രഹ്ര്രദമായി മാറട്ടെയെന്ന്‌ 
പ്രാര്‍ത്ഥിക്കന്നു. 


സ്നേഹത്തോടെ, 


ഫാ. ജോണ്‍സണ്‍ പുതുപ്പറമ്പില്‍ 
ഡയറക്ടര്‍ 
വിശ്വാസ പരിശീലന കാര്യാലയം 
തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസനം 


ചായി 


A സ്യ a 
\ \ 
\ 


ദൈവദാസന്‍ മാര്‍ ഇവാനിയോസ്‌ പിതാവിനെ 
വിശുദ്ധ പദവിയിലേക്ക്‌ ഉയര്‍ത്താന്നതിനായുള്ള പ്രാര്‍ത്ഥന 


പിതാവും പുര്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, 


അങ്ങേയ്ക്ക്‌ ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങള്‍ അര്‍പ്പിക്കുന്നു. 


പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാല്‍ കാലത്തിന്റെ 
തികവില്‍ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ അങ്ങ്‌ രൂപം നല്‍കി. അതിനെ 
വളര്‍ത്തി നയിക്കുന്നതിനായി വന്ദൃതാതനായ മാര്‍ ഈവാനിയോസ്‌ പിതാവിനെ 
അവിടുന്ന്‌ നിയോഗിച്ചു. ആ പുണ്യതാതന്റെ വിശുദ്ധിയുടെ പരിമളവും, സ്നേഹത്തിന്റെ 
ഈഷ്മളതയും എല്ലാ ജനപദങ്ങള്‍ക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക്‌ 
പൊതുവായും, മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ പ്രത്യേകമായും ഒരു 
വിശുദ്ധന്റെ മാദ്ധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ 
പിതാവിനെ വിശുദ്ധ പദവിയിലേയ്ക്കുയര്‍ത്തി അനുഗ്രഹിക്കണമേ എന്ന്‌ ഞങ്ങള്‍ 
താഴ്മയോടെ പ്രാര്‍ത്ഥിക്കുന്നു. 


ആമ്മീന്‍. 


1 സ്വ. 1 കൃപ. 1 (തി. 


ത്തന ഥന 


ക്രിസ്തുസഡാക്ഷ്യത്തിന) തീമൊരി ലി. ഭദവന്പഹായം ലിഒള 


വിശ്വാസത്തിന്റെ തിരിനാളം തെളിഞ്ഞപ്പോള്‍ 
കെടാതെ പിടിച്ച പുണ്യവാന്‍. ..... വയലില്‍ ഒളി 
ച്ചുവെച്ച നിധി കണ്ടെത്തിയപ്പോള്‍, മാടി വിളിച്ച 
അധികാരവും സ്വന്തമാക്കാമായിരുന്ന സമ്പത്തും 
തൃജിച്ച്‌, വിശുദ്ധ ഗണത്തിലേക്ക്‌ ഉയര്‍ത്തപ്പെട്ട 
ഭാരതത്തിലെ പ്രഥമ അല്മായ രക്തസാക്ഷി 
വിശുദ്ധ ദേവസഹായം പിള്ള. 

1712-ല്‍ കന്യാകുമാരി ജില്ലയിലെ മാര്‍ത്താണ്‌ 
ഡത്തിനടുത്ത്‌ നട്ടാലത്തില്‍ മരുതൂര്‍ കുളങ്ങര 
നായര്‍ കുടുംബത്തില്‍ വാസുദേവന്‍ നമ്പൂതിരിയു 
ടേയും ദേവകിയമ്മയുടേയും മകനായി ജനിച്ചു. 
തമിഴ്‌, മലയാളം, സംസ്കൃതം എന്നീ ഭാഷകളില്‍ 
പ്രാവീണ്യവും, ആയോധനകലകളില്‍ മികവും 
സ്വായത്തമാക്കിയ നീലകണ്ഠപിള്ള യാവനമായ 


പ്പോള്‍ അമരാവതിപുരം മേക്കൂട്ട തറവാട്ടിലെ 
ഭാര്‍ഗവിയമ്മയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തി 
ന്റെ ബുദ്ധിസാമര്‍ത്ഥ്യം മനസ്സിലാക്കിയ തിരുവി 
താംകൂര്‍ മാര്‍ത്താണ്ഡവര്‍മ്മ രാജാവ്‌ സ്വന്തം കാ 
ര്യസ്ഥനായി നിയമിച്ചു. പ്രസിദ്ധമായ പത്മനാഭപു 
രം കൊട്ടാരത്തിന്റെ നിര്‍മ്മാണത്തില്‍ മേല്‍നോട്ട 
ക്കാരനും ക്ഷേത്രത്തിന്റെ കാര്യക്കാരനുമായി നിയ 
മിക്കപ്പെട്ടത്‌ ധര്‍മ്മിഷ്ടനും സാത്വികനുമായ 
വിശുദ്ധ ദേവസഹായം പിള്ള ആയിരുന്നു. 
1741-ല്‍ കുളച്ചല്‍ യുദ്ധത്തില്‍ തിരുവിതാംകൂര്‍ 
സൈന്യം ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഡച്ച്‌ 
സൈനിക മേധാവിയായിരുന്ന ക്യാപ്റ്റന്‍ ഡിലനാ 
യിയെ തടവിലാക്കി. എന്നാല്‍ സത്യസന്ധനും 
സാമുശ്രിക വിജ്ഞാനവും കഴിവുകളുമുള്ള 


ന FB വിരദു്ധരോ്ാല്വം 


ഡിലനായിയെ രാജാവ്‌ തന്റെ അംഗരക്ഷക സേന 
യുടെ തലവനാക്കി. ക്രിസ്തുഭക്തനായ ഡിലനാ 
യ്ക്ക്‌ രാജകീയ അനുമതിയോടെ ക്രൈസ്തവ 
ദൈവാലയം പണിതു നല്‍കി. ഈദ്യോഗിക തിര 
ക്കുകള്‍ക്കു ശേഷം മുഴുവന്‍ സമയവും പ്രാര്‍ത്ഥ 
നയിലും തിരുവചന വായനയിലും അദ്ദേഹം ചില 
വഴിച്ചു. ഡിലനായിയുടെ പ്രാര്‍ത്ഥനാജീവിതവും 
വിശുദ്ധിയും മനസ്സിലാക്കിയ നീലകണ്ഠപിള്ളയ്‌ 
ക്ക്‌ യേശുവിനെക്കുറിച്ച്‌ അറിയുവാന്‍ ആഗ്രഹമാ 
യി. യേശുവിനെ കുറിച്ച്‌ അറിഞ്ഞ കാര്യങ്ങള്‍ 
നീലകണ്ഠപിള്ളയില്‍ യേശുവിനോടുള്ള സ്നേ 
ഹം വര്‍ദ്ധിപ്പിച്ചു. ഒരിക്കല്‍ നീലകണ്ഠപിള്ള ഡില 
നായിയോടു പറഞ്ഞു. “എനിക്ക്‌ യേശുവിനെ 
സ്വന്തമാക്കണം". പിന്നീട്‌ തിരുനല്‍വേലിയിലുള്ള 
വടക്കന്‍കുളം ഗ്രാമത്തിലെ തിരുകുടുംബ ദേവാല 
യ വികാരി ഫാ. ബുത്താരിയുടെ അടുത്ത്‌ എത്തു 
കയും, ഉപദേശിയായിരുന്ന ജ്ഞാനപ്രകാശം പി 
ള്ളയില്‍ നിന്ന്‌ ക്രൈസ്തവ മൂല്യങ്ങള്‍ പഠിക്കു 
കയും ചെയ്തു. തുടര്‍ന്ന്‌ ഏറെ നാളത്തെ പ്രാര്‍ 
ത്ഥനയ്ക്കും കാത്തിരിപ്പിനും ശേഷം മുപ്പത്തിമു 
ന്നാം വയസ്സില്‍ ബുത്താരിയച്ചനാല്‍ മാമ്മോദീസ 
സ്വീകരിച്ച്‌ ദേവസഹായം പിളള എന്ന പേര്‍ സ്വീക 
രിച്ചു. 
നീലകണ്ഠപിള്ളയുടെ യേശുവിനെക്കുറിച്ചു 
ള്ള സാക്ഷ്യം ബ്രാഹ്മണരില്‍ വലിയ വെറുപ്പുളവാ 
ക്കുകയും രാജാവിനോടും രാജാവിന്റെ മതത്തോ 
ടുമുള്ള വെല്ലുവിളിയായി ഇതിനെ ചിത്രീകരിക്കു 
കയും ചെയ്തു. ദേവസഹായം പിള്ളയെ ബന്ധിച്ച്‌ 
രാജകൊട്ടാരത്തില്‍ കൊണ്ടുചെന്നു. ഉന്നത സ്ഥാ 
നമാനങ്ങള്‍ നല്കാമെന്ന്‌ വാഗ്ദാനം ചെയ്തെ 
ങ്കിലും യേശുക്രിസ്തുവില്‍ നിന്നകറ്റാന്‍ അവയ്‌ 
ക്കൊന്നും ശക്തിയില്ലായിരുന്നു. കോപിഷ്ടനായ 
രാജാവ്‌ വിലങ്ങുവച്ച്‌ കല്‍ത്തുറുങ്കിലടയ്ക്കാന്‍ 
ആജ്ഞ നല്‍കി. 
ഗത്സെമിനിയില്‍ രക്തം വിയര്‍ത്ത്‌ പ്രാര്‍ത്ഥിച്ച 
യേശുവിനെ ധ്യാനിച്ചു കൊണ്ട്‌ പുണ്യവാന്‍ സഹ 
നങ്ങള്‍ ഏറ്റെടുത്തു. കാരാഗൃഹവാസം അദ്ദേഹ 
ത്തിന്റെ മനസ്സ്‌ മാറ്റിയില്ല. കൂടുതല്‍ കഠിനമായ 
ദണ്ഡനമുറകള്‍ അദ്ദേഹത്തിന്‌ രാജാവ്‌ നല്‍കി. 
കഴുത്തില്‍ എരുക്കിന്‍ പുമാലയിട്ട റോഡിലൂടെ 


നടത്തി അപമാനിക്കുക എന്നാല്‍ ദുഃസഹമായ 
വിശപ്പും ദാഹവും അപമാനവും സഹിച്ചു കൊണ്ട്‌ 
റോഡിലൂടെ നടന്നപ്പോഴും അദ്ദേഹത്തിന്റെ മുഖം 
പ്രസന്നമായിരുന്നു. പിന്നീട എരുമപ്പുറത്ത്‌ കയറ്റി 
യിരുത്തി കൈകാലുകള്‍ ചങ്ങലകളാല്‍ ബന്ധിച്ച്‌ 
അപഹാസ്യമാം വിധം ഗ്രാമനഗര വീഥികളിലൂടെ 
നടത്തി. പ്രതിദിനം ചാട്ടവാറടിയേറ്റുണ്ടായ മുറിവില്‍ 
മുളകുപൊടി വിതറി പൊരിവെയിലത്തു നിറുത്തി. 
ചകിരി ചീഞ്ഞു കിടന്ന അഴുക്ക്‌ കുടിപ്പിച്ചു. ഈ 
സാഹസങ്ങളെല്ലാം വിശുദ്ധന്‍ യേശുവിന്റെ ക്രൂശി 
ന്റെ സഹനത്തോടു ചേര്‍ന്ന്‌ സഹിച്ചു. എന്നാല്‍ 
ഈ സഹനങ്ങളൊക്കെ പലര്‍ക്കും യേശുവിനെ 
അറിയുവാനും അന്വേഷിക്കുവാനും ഇടയാക്കി. 
ദേവസഹായം പിളളയുടെ വിരോചിതമായ സഹ 
നം ജനങ്ങളില്‍ അദ്ദേഹത്തോടുള്ള ആദരവ്‌ വര്‍ 
ദ്ധിപ്പിച്ചു. 

തിരുവിതാംകൂറിലെ കുറ്റവാളികളെ തൂക്കിലിട്ട 
കൊന്നിരുന്നത്‌ പെരുവിള എന്ന സ്ഥലത്തായിരു 
ന്നു. രാജാവിന്റെ ആജ്ഞ അനുസരിച്ച്‌ പടയാളിക 
ള്‍ അവിടേക്ക്‌ കൊണ്ടുപോയി. ദുര്‍ഘടമായ വഴി 
മദ്ധ്യേ പുലിയൂര്‍കുറിശ്ശിക്കാട്ടിലെ ഒരു പാറയില്‍ 
വിശ്രമിച്ചു. ദാഹജലം ചോദിച്ചപ്പോള്‍ ചപ്പും 
ചവറും അഴുകിയ കുളത്തിലെ വെള്ളം കുടിക്കാ 
ന്‍ കൊടുത്തു. വീണ്ടും വെള്ളം ചോദിച്ചപ്പോള്‍ 
ക്രുരമായ മര്‍ദ്ദനമായിരുന്നു ഫലം. അദ്ദേഹം 
വിശ്വാസത്തോടെ പാറയില്‍ ഇടിച്ചപ്പോള്‍ ഉടനെ 
തന്നെ കുളിര്‍ജല്രവാഹം. അത്ഭുത നിരുറവയു 
ടെ വാര്‍ത്തയറിഞ്ഞ്‌ അനേകര്‍ ഉപദേശത്തിനും 
അനുഗ്രഹത്തിനുമായി എത്തിക്കൊണ്ടിരുന്നു. 


rts FB lwqacGasoato 


യാത്ര പെരുവിളയില്‍ ആരാച്ചാരുടെ അടുത്തെ 
ത്തി. വെറുപ്പിന്റെയോ ശ്രതുതയുടേയോ ഒരു ഭാവ 
വും തടവുകാരനില്‍ കാണാതെ ദൈവീകത തിരി 
ച്ചറിഞ്ഞ ആരാച്ചാര്‍ തന്റെ മക്കളില്ലാത്ത വേദന 
പങ്കുവെച്ചു. പ്രാര്‍ത്ഥനാ നിരതനായതിനുശേഷം 
വിശുദ്ധന്‍ പറഞ്ഞു. “അധികം വൈകാതെ നിന 
ക്കൊരു ആണ്‍കുഞ്ഞ്‌ ജനിക്കും”. ആ പ്രവചനം 
യഥാകാലം യാഥാര്‍ത്ഥ്യമായി. അദ്ദേഹത്തിന്റെ 
പ്രാര്‍ത്ഥനയാല്‍ അനേകര്‍ സഖ്യം പ്രാപിച്ചു, 
മാനസാന്തരപ്പെട്ടു. ചുറ്റുപാടുമുള്ള വെള്ളാളര്‍, വാ 
ണിയന്മാര്‍. നാടാന്മാര്‍ തുടങ്ങി അനേകര്‍ യേശു 
വിന്റെ അനുയായികളായി. ഈ വാര്‍ത്ത രാജസ 
ന്നിധിയിലെത്തി. അയാളെ ഉടനെ വധിക്കണമെന്ന 
ഉപദേശം കേട്ട്‌ രാജാവ്‌ കല്‍പ്പിച്ചു. “ദേവസഹായം 
പിള്ളയെ കാറ്റാടിമലയില്‍ കൊണ്ടുപോയി വെടി 


v I 
വെച്ച്‌ കൊല്ലുക”. 


” ആശീര്‍വദിച്ച തിരൂുവോസ്തികിത്‌ സ്വ൪ഗീഷഖ 


മഹാത്യത്തോമടതലന്ന ൭6൫801 


U7) 


സന്നിഹിതനാണ്‌, 


നാല്‍പതാം വയസ്സില്‍ ക്രിസ്തുവിലുള്ള വിശ്വാ 
സം പ്രഘോഷിച്ചു കൊണ്ട്‌ പുണ്യ മനുഷ്യന്‍ 
കാറ്റാടിമലയില്‍ വെടിയേറ്റു മരിച്ചു. അദ്ദേഹത്തി 
ന്റെ ഭാതിക ദേഹം കോട്ടാര്‍ രൂപതയുടെ കത്തീ 
്രലിലാണ്‌ അടക്കം ചെയ്തിരിക്കുന്നത്‌. 2012 
ഡിസംബര്‍ 2-൦ തീയതി പരിശുദ്ധ ബനഡിക്ട്‌ 
പതിനാറാമന്‍ മാര്‍പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെ 
ട്ടവനായി പ്രഖ്യാപിച്ചു. അമ്മയുടെ ഉദരത്തില്‍ 
ഏഴാം മാസം ജീവന്‍ നഷ്ടപ്പെടുമെന്ന്‌ ഉറപ്പായ 
ശിശു പുണ്യവാന്റെ മദ്ധ്യസ്ഥതയില്‍ ജീവിതത്തി 
ലേക്ക്‌ തിരിച്ചു വന്നുവെന്ന അത്ഭുതം വത്തി 
ക്കാന്‍ സ്ഥിതീകരിച്ചതിനെ തുടര്‍ന്ന്‌ 2022 മേയ്‌ 
15-ന്‌ കത്തോലിക്ക സഭയില്‍ പരിശുദ്ധ ്രാന്‍സി 
സ്‌ മാര്‍പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വി. 
ദേവസഹായം പിള്ളയെപ്പോലെ ക്രിസ്തുസാക്ഷ്യ 
ത്തിന്റെ തീപ്പൊരിയായി നമ്മുടെ ജീവിതങ്ങളും 


വിശുദ്ധ പാസ്ക്കല്‍ ബെയ്ലോണ്‍ 


ദൈവവിളി ദൈവത്താലുള്ള തിരഞ്ഞെടുപ്പും 
ദൈവദാനവുമാണ്‌. ദൈവരാജ്യശുശ്രൂഷക്കായുള്ള 


ഈ സ്വര്‍ഗീയ സമ്മാനം സ്വീകരിക്കുന്നതിന്‌ 
താങ്കള്‍ ദൈവത്തോട്‌ സഹകരിക്കണം. മലങ്കര 
സുറിയാനി കത്തോലിക്ക സഭ മെയ്‌ 29 ദൈവവിളി 
ദിനമായി ആചരിക്കുന്നു. ദൈവത്താല്‍ സൃഷ്ടിക്ക 
പ്പെട്ട മനുഷ്യന്‌ സ്രഷ്ടാവായ ദൈവം ഭരമേല്‍പ്പി 
ക്കുന്ന ഭമിക ദൌത്യമാണ്‌. ദൈവവിളിയിലൂടെ 
പ്രകാശിതമാകുന്നത്‌. ദൈവപിതാവിന്റെ ഹിതം 
നിറവേറ്റുകയായിരുന്നു യേശുവിന്റെ ദൌത്യം. ദൈ 
വവിളി ദൈവഹിതം തിരിച്ചറിയലും നിറവേറ്റലുമാ 
ണ്‌. മലകയറുന്ന യേശുവിന്റെ സമീപത്ത്‌ ചെന്ന്‌ 
പാദാന്തികത്തിലിരിക്കാതെ ഗുരുമുഖം ദര്‍ശിക്കാ 
നോ ദൈവഹിതം തിരിച്ചറിയാനോ പറ്റുകയില്ല. 
വിവാഹജീവിതവും അവിവാഹിത ജീവിതവുമുണ്ട്‌. 
പൌരോഹിത്യവും സന്ന്യാസവും അവിവിവാഹിത 
രായി ജീവിച്ച്‌ ദൈവഹിതത്തിന്‌ തങ്ങളെതന്നെ 


യ 


॥ Vl 
| 


1 I Di ॥ 


ഫാ. ഗീവര്‍ഗീസ്‌ എഴിയത്ത്‌ 


പരിപൂര്‍ണ്ണമായി സമര്‍പ്പിക്കാനുള്ളതും വിവാഹി 
തരെ തങ്ങളുടെ കുടുംബജീവിതത്തിലെ ദൈവീക 
ശുശ്രൂഷയില്‍ സഹായിക്കാനുള്ളതുമാണ്‌. വിവാ 
ഹിതജീവിതം ക്രിസ്തീയ കുടുംബങ്ങളെ പണിതു 
യര്‍ത്താനുള്ള പരിപാവനമായ ദൈവവിളിയാണ്‌. 
ക്രിസ്തീയകുടുംബങ്ങളുടെ പരിപാവനയാണ്‌ 
പൌരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കുമു 
ള്ള നല്ല ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുന്നത്‌. 
പൌരോഹിത്യത്തില്‍ സന്യാസപുരോഹിതരും ഇട 
വക പുരോഹിതരുമുണ്ട്‌. ആശ്രമസ്ഥരായ നിരവ 
ധി പുരോഹിതര്‍ രൂപതാദ്ധ്യക്ഷന്‍ ആവശ്യപ്പെടു 
ന്നതനുസരിച്ച്‌ ഇടവകകളുടെ ശുശ്രൂഷയില്‍ പങ്കാ 
ളികളാകാറുണ്ട്‌. ഇടവക പുരോഹിതരാകട്ടെ രൂപ 
താദ്ധ്യക്ഷന്‍ നിശ്ചയിക്കുന്ന ഇടവകയില്‍ ദൈവ 
ജനത്തിന്റെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടു 
ന്നു. ദൈവജനമദ്ധ്യേ ജീവിച്ച്‌ ക്രിസ്തീയസാക്ഷ്യ 
വും ശുശ്രൂഷയും നല്കുന്നു. സന്യാസം ആശ്രമ 


mei ബാലി 20100 


ജീവിതമാണ്‌. ഒന്നിലധികം സന്യാസികള്‍ ഒരു 
ആശ്രമത്തില്‍ താമസിച്ച്‌ താപസ ജീവിതത്തിന്റെ 
തേജസ്‌ മുടക്കം വരാതെ യാമ്പ്രാര്‍ത്ഥനകളിലൂ 
ടെയും ലളിത ജീവിതശൈലിയിലൂടെയും ക്രിസ്‌ 
തീയസാക്ഷ്യമായി ജീവിക്കുന്നു. ഇവയെ ദയറാ 
എന്നും വിളിക്കാം. ദൈവരാജ്യത്തിലെ ശിശുക്കളെ 
പോലെ മേലധികാരികളോടുള്ള അനുസരണത്തി 
ലായിരിക്കുന്ന ഇക്കൂട്ടര്‍ ദൈവജരത്തിന്റെ ആത്മീ 
യ പരിപോഷണത്തിനായി തങ്ങളെതന്നെ സമര്‍ 
പ്പിച്ചവരാണ്‌. സ്ത്രീകള്‍ക്കും പുരുഷന്‍മാര്‍ക്കും 
അവരവരുടേതായ സന്യാസഭവനങ്ങള്‍ ഉണ്ട്‌. ധാ 
രാളം ആണ്‍കുട്ടികളും പെണ്‍കുട്ടികളും തങ്ങള്‍ 
ക്കിഷ്ടമുള്ള സന്യാസസമുഹങ്ങളിലേക്ക്‌ ദൈവ 
വിളി സ്വീകരിച്ച്‌ ദൈവജനശുശ്രൂഷയ്ക്കായി സ്വയം 
സമര്‍പ്പിക്കുന്നു. സന്യാസഭവനങ്ങള്‍കൊണ്ട്‌ സമ്പ 
ന്നമാണ്‌ കത്തോലിക്കാസഭ. 
മനുഷ്യസമൂഹത്തിന്റെ നിര്‍മ്മിതിക്ക്‌ 
വ്യത്യസ്ത ജീവിതാന്തസ്സുകള്‍ അത്യാവശ്യമായിരി 
ക്കുന്നതുപോലെ തന്നെ ദൈവരാജ്യശുശ്രൂഷയ്ക്ക്‌ 
വിവാഹിതരുടെ കുടുംബ ജീവിതത്തിലേക്കുള്ള 
ദൈവവിളിയും അവിവിവാഹിതരുടെ പൌരോഹി 
തൃത്തിലേക്കും സന്യാസത്തിലേക്കുമുള്ള ദൈവ 
വിളികളും അത്യന്താപേക്ഷിതമാണ്‌. വ്യക്തിഗത 
സഭകളുടെ തനിമ പ്രകാശിപ്പിക്കുന്ന സന്യാസഭവ 
നങ്ങള്‍ ഓരോ വ്യക്തിഗത സഭയ്ക്കുമുണ്ട്‌. ആ 
ഗോള സഭയുടെ സമ്പത്തായ പൌരോഹിത്യവും 
സന്യാസവും പറിച്ചു നടപ്പെടുന്ന ഇടങ്ങളിലെ 
ല്ലാം പുഷ്പിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട ദൈ 
വവിളികളാണ്‌ സാര്‍വത്രിക സഭയുടെ സമ്പന്നത. 
ഓരോ വ്യക്തിഗത സഭകളുടെയും തനതായ പാര 
മ്പര്യവും ആരാധന്രകമവും വ്യത്യസ്തമാണെന്ന 
വിശാല മനസ്സ്‌ പുരോഹിതരേയും സന്യസ്ഥരെയും 
തങ്ങള്‍ ആയിരിക്കുന്ന സഭാസമൂഹങ്ങളില്‍ ദൈവ 
രാജ്യപ്രേഷിതഭുമി കണ്ടെത്തുന്നതിനും പരിപേഷി 
പ്പിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നു. ക്രിസ്തുനാഥന്റെ 
തുടര്‍ച്ചയായ സഭയുടെ ദൈവരാജ്യനിര്‍മ്മിതിയും 
ദൈവജന ശുശ്രൂഷയും യുഗാന്ത്യം വരെ തുടരേണ്ട 
തിന്‌ വിവാഹത്തിലേക്കും പനരോഹിത്യത്തിലേക്കും 
സന്യാസത്തിലേക്കുമുള്ള ദൈവവിളികള്‍ നിരന്തരം 


പരിപോഷിപ്പിക്കപ്പെടണം. ക്രിസ്തീയ കുടുംബ 
ങ്ങളാണ്‌ ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്‌. 
പുരോഹിതരും സന്യസ്ഥരും ദൈവവിളികള്‍ കണ്ടെ 
ത്തുന്നതിന്‌ ദൈവജനത്തെ സഹായിക്കുന്നവരാ 
ണ്‌. പിന്നിടുന്ന കൌമാരവും യവ്വനവും ദൈവവി 
ളിയെ തിരിച്ചറിയേണ്ടുന്ന പ്രത്യേക ജീവിതവസ്ഥക 
ളാണ്‌. വ്യക്തിഗത ആത്മീയതയും കുടുംബത്തി 
ന്റെയും ഇടവകയുടെയും ക്രിസ്തീയ ജിവിതാന്ത 
രീക്ഷവും പഠനത്തിനും ജോലിക്കുമായി തിര 
ഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങളിലെ സാമുഹ്യസാം 
സ്ക്കാരിക തലവും പൌരോഹിത്യസന്യാസ സമര്‍ 
പ്പിതരുമായുള്ള ബന്ധവും സഭാദത്യത്തിലുള്ള 
ഇടപഴകലും ദൈവവിളി തിരിച്ചറിയുന്നതിനുള്ള 
ഉള്‍പ്രേരണ നല്‍കും. രൂപതകളും സന്യാസഭവന 
ങ്ങളും നടത്തുന്ന സഹവാസ ദൈവവിളി ക്യാമ്പു 
കള്‍ ദൈവവിളി കൂടുതല്‍ അടുത്തറിയുന്നതിന്‌ 
സഹായിക്കുകയും ജീവിതാന്തസ്സിലേക്കുള്ള തിര 
ഞ്ഞെടുപ്പ്‌ കൂടുതല്‍ സുഗമമാക്കുകയും ചെയ്യും. 
വിവാഹജീവിതം വൈകിപ്പിക്കുന്നതോ, 
പൌരോഹിത്യവും സന്യാസവും തിരഞ്ഞെടുക്കാ 
തെ ഏകസ്ഥരായി ജീവിക്കുന്നതോ ദൈവവിളിക്ക്‌ 
നിരക്കുന്നതല്ല. വിവാഹത്തിലേക്കുള്ള ദൈവവിളി 
ക്രിസ്തീയ കുടംബജീവിതത്തിലൂടെയുള്ള ദൈവ 
ജനശുശ്രൂഷ ആയതിനാല്‍ നല്ലഫലം ചൂടുവാന്‍ 
പറ്റിയ പ്രായത്തില്‍ തന്നെ വിവാഹം നടത്തുക 
യും മക്കളെ സ്വീകരിക്കുകയും ക്രിസ്തീയ വിവാ 
ഹത്തിന്റെയും ക്രിസ്തീയ കുടുംബത്തിന്റെയും 
നന്മകളെ ത്യാഗപൂര്‍വ്വം പ്രകാശിപ്പിച്ച ദൈവരാജ്യ 
ശുശ്രൂഷ സാധ്യമാക്കണം. തിരുകുടുംബത്തിനനു 
യോജ്യമായ കുടുംബങ്ങള്‍ക്കു മാത്രമേ മറ്റൊരു 
ക്രിസ്തുവിനെ ലോകത്തിനു നല്‍കാനാവൂ. 
സന്താനപുഷ്ടി ഇഷ്ടപ്പെടാത്ത ദമ്പതികള്‍ വിവാ 
ഹമെന്ന ദൈവ വിളിയെ യഥായോഗ്യം മനസ്സിലാ 
ക്കുന്നതില്‍ പരാജയപ്പെട്ടവരാണ്‌. സ്വര്‍ഗ്ഗത്തിന്റെ 
സമ്മാനമായ മക്കളെ സ്വീകരിക്കുന്നതിനനുസരി 
ച്ചേ ദൈവരാജ്യ ശുശ്രുഷയ്ക്കായി സമര്‍പ്പിക്കാനാ 
വൂ. വിവാഹത്തിലേക്കുള്ള ദൈവവിളി തിരിച്ചറി 
യുന്നവരെ യഥാസമയത്തുതന്നെ വിവാഹത്തിലേ 
ക്കും കുടുംബജീവിതത്തിലേക്കും ആനയിക്കുക 


melee ബാലി 10100 


എന്നത്‌ ഓരോകുടുംബത്തിന്റെയും 
ടെയും പ്രത്യേക ദൌത്യമാണ്‌. 


ഇടവകയു 


നിശ്ചിത പ്രായത്തില്‍ തന്നെ ദൈവവിളികള്‍ 

തിരിച്ചറിയാതെ തിരക്കേറിയ ജീവിതത്തില്‍ ബഹു 
വിധ പരിപാടികളുമായി യാത്ര ചെയ്യുന്നവര്‍ ദൈ 
വഹിതം മനസ്സിലാക്കാതെ തങ്ങളുടെ തന്നെ സ്വാ 
ര്‍ത്ഥലക്ഷ്യങ്ങളെ പരിപോഷിപ്പിക്കുന്നവരാണ്‌. 

കനമാരത്തിലും യാവ്വനത്തിലും തന്നെ യേശു 
വിനോടൊപ്പം മലകയറുന്നതിനും പ്രാര്‍ത്ഥനാനിര 
തരാകുന്നതിനും ദൈവഹിതം ആരായുന്നതിനും 
അതീവശ്രദ്ധ പുലര്‍ത്തണം. പഠനവും ജോലിയും 
സമ്പത്തുമെല്ലാം ദൈവഹിതം നിറവേറ്റുന്നതിനും 
ദൈവരാജ്യ നിര്‍മ്മിതിക്കുമാണ്‌. 

ദൈവവിളി തിരിച്ചറിയാതെ പഠനത്തിലും ജോ 
ലിയിലും സമ്പത്തിലും സമയം വൈകിപ്പിക്കുന്ന 
വര്‍, ജീവിക്കുവാന്‍ മറന്നുപോകുന്നുവെന്നുമാത്ര 
മല്ല, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക്‌ തങ്ങളെതന്നെ 
സമര്‍പ്പിക്കുവാന്‍ വൈകുന്നു. ക്രിസ്തീയ വിവാ 
ഹം കുടുംബജീവിതത്തിനാണ്‌. വിവാഹമെന്ന 
ദൈവവിളി ദൈവരാജ്യശുശ്രൂഷയ്ക്ക്‌ അനേകം 
സമര്‍പ്പിത ദൈവവിളികളെ നല്‍കുന്നു. 

കനമാരത്തിലും യവ്വനത്തിലും ശരിയായ 

ആത്മീയതയും ജീവിത വിശുദ്ധിയും കാത്തുസു 
ക്ഷിക്കാത്തവര്‍ ദൈവത്തിന്റെ വിളി ശ്രദ്ധിക്കുന്നതി 
ല്‍ പരാജയപ്പെടുന്ന ലാകികരാണ്‌. ക്രിസ്തീയ 
സാക്ഷ്യം വികലമാക്കുന്ന ഇത്തരക്കാര്‍ക്ക്‌ ഫല 
പ്രദമായ ദൈവരാജ്യ ശുശ്രുഷ നിര്‍വൃഹിക്കാനാവു 
കയില്ല. ദൈവത്തെ മറന്നുള്ള ജീവിതത്തില്‍ നമ്മ 
ളൊരിക്കലും ദൈവസ്വരം ശ്രവിക്കുകയില്ല. ദൈവ 
ത്തെ കൂടാതെയുള്ള അദ്ധ്വാനം നിഷ്ഫലമാണെ 
ന്ന്‌ തിരിച്ചറിയുന്നതിന്‌ വളരെ വൈകും. ഇത്തര 
ക്കാര്‍ എന്തെങ്കിലും ആകര്‍ഷണീയതയുടെ പേരി 
ല്‍ വിവാഹത്തിലേക്കോ, പ൬രോഹിത്യത്തിലേക്കോ, 
സന്യാസത്തിലേക്കോ ആനയിക്കപ്പെട്ടാല്‍ തന്നെ 
ദൈവത്തോടു സഹകരിക്കാതെ ദൈവവിളിയുടെ 
ഫലം പുറപ്പെടുവിക്കുകയില്ല. കമാരത്തിലും 
യനവ്വനത്തിലും ദൈവത്തെ അറിയുക എന്ന വേദ 
വാക്യത്തിന്‌ ദൈവവിളിയും ദൈവരാജ്യ ശുശ്രൂഷ 
യുമായി വലിയ ബന്ധമുണ്ട്‌. വിവാഹത്തിലൂടെ 
സാധ്യമാകുന്ന ക്രിസ്തീയ കുടുംബങ്ങളുടെ 


ദൈവശുശ്രൂഷ ഫലപ്രദമാകുന്നത്‌ പൌരോഹിത്യ 
വും സന്യാസവും വഴിയാണ്‌. മറ്റൊരുവിധത്തില്‍ 
പറഞ്ഞാല്‍ പൌരോഹിത്യവും സന്യാസവും വി 
വാഹവും ജന്മമെടുക്കുന്നത്‌ ക്രിസ്തീയ കുടുംബ 
ത്തില്‍ നിന്നാണ്‌. ദൈവവിളികളുടെ പരിപോഷ 
ണം ദൈവവിളികള്‍ കൊണ്ടു തന്നെ സാധ്യമാക 
ത്തക്കവിധത്തിലാണ്‌ ദൈവം ഇവ ക്രമീകരിച്ചിരി 
ക്കുന്നത്‌. പൌരോഹിത്യത്തെയും സഭയെയും സ്നേ 
ഹിക്കാതെ കുടുംബത്തില്‍ നിന്ന്‌ പൌരോഹിത്യ 
ത്തിലേക്കും സന്യാസത്തിലേക്കും വിവാഹ കൂദാ 
ശയിലേക്കുമുള്ള ദൈവവിളികള്‍ ഉണ്ടാവുകയില്ല. 
ലനകികതയുടെ അതിപ്രസരണത്താല്‍ അനുദി 
നം മലിനമാക്കപ്പെടുന്ന ജീവിത ചുറ്റുപാടില്‍ ക 
മാരക്കാരും യുവജനങ്ങളും തങ്ങളുടെ ദൈവവിളി 
യഥായോഗ്യം തിരിച്ചറിയുന്നതിന്‌ മാതാപിതാക്കളും 
ഗുരുഭൂതരും മതാധ്യാപകരും സമര്‍പ്പിതരുമടങ്ങു 
ന്ന ഇടവകസമൂഹം ജാഗ്രതയോടെ ഉണര്‍ന്നു 
പ്രവര്‍ത്തിക്കണം. സഭയെയും പൌരോഹിത്യത്തെ 
യും സമര്‍പ്പിത ജീവിതങ്ങളെയും അവഹേളിക്കുക 
യും വിലകുറച്ചുകാണിക്കുകയും ചെയ്യുന്ന മാധ്യമ 
സംസ്‌കാരം ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കു 
ന്നതല്ല. കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും 
നിലനില്പിനും ദൈവരാജ്യ നിര്‍മ്മിതിക്കുമായി 
ദൈവവിളി സംസ്ക്കാരത്തെ പ്രോത്സാഹിപ്പിക്കു 
ന്ന സാമുഹ്യ -സമ്പര്‍ക്ക മാധ്യമങ്ങളുവണം. ഒരു 
പ്രത്യേക ദത്യത്തിനോ, സ്ഥാനത്തിനോ, നിത്യ 
രക്ഷയിലേക്കോ, നിതൃജീവനിലേക്കോ വ്യക്തിക 
ളെയും സമൂഹത്തെയും ദൈവം വിളിക്കുന്നതിന്‌ 
ബൈബിള്‍ ഉപയോഗിക്കുന്ന പദം തിരഞ്ഞെടുപ്പ്‌ 
എന്നാണ്‌. ഹിബ്രുവില്‍ ബാഹര്‍ എന്ന വാക്കും 
ഗ്രീക്കില്‍ എക്ലെ ഗൊമായ്‌ എന്ന പദവും തിര 
ഞ്ഞെടുപ്പിനെ സൂചിപ്പിക്കുവാനായി വിശുദ്ധ ബൈ 
ബിള്‍ ഉപയോഗിക്കുന്നു. അത്രഹാമിനെയും യാ 
ക്കോബിനേയും ദൈവം തിരഞ്ഞെടുക്കുന്നു. ഇസ്രാ 
യേല്‍ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാ 
ണ്‌. ദൈവകല്പനയനുസരിച്ച്‌ ചെറിയ സമൂഹ 
ത്തില്‍ നിന്ന്‌ ദൈവം ന്യാധിപന്മാരെയും പ്രവാ 
ചകന്മാരെയും നേതാക്കന്മാരെയും തിരഞ്ഞെടു 
ത്തു. തിരഞ്ഞെടുക്കപ്പെട്ട ദാസന്‍ എന്ന വിശഷണ 
വും വിശുദ്ധ ബൈബിളില്‍ കാണാന്‍ കഴിയും. 


ലങ്ക ബാലി ലിറ 


നിയമാവര്‍ത്തന പുസ്തകത്തില്‍ 21 ഇടങ്ങളിലായി 
കര്‍ത്താവ്‌ തനിക്കുവേണ്ടി ഒരു പ്രത്യേക സ്ഥലം 
തിരഞ്ഞെടുക്കുന്നതായി പറയുന്നു. 
കര്‍ത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ്‌. 
സീയോന്‍ മല കര്‍ത്താവ്‌ തിരഞ്ഞെടുത്ത സ്ഥല 


ജറുസലേം 


മാണ്‌. പുതിയ നിയമത്തില്‍ യേശു തിരഞ്ഞെടു 
ക്കപ്പെട്ടവനാണ്‌. വിശുദ്ധ മത്തായി 22:14 വിളി 
ക്കപ്പെട്ടവര്‍ അനേകരുണ്ട്‌. പക്ഷെ തിരഞ്ഞെടുക്ക 
പ്പെട്ടവര്‍ ചുരുക്കം. വിശുദ്ധ പൌലോസുശ്ലീഹായു 
ടെ വാക്കുകളില്‍ തിരഞ്ഞെടുക്കപ്പെട്ടവര്‍ മുന്‍കൂട്ടി 
അറിഞ്ഞവരും, വേര്‍തിരിക്കപ്പെട്ടവരും, വിളിക്കപ്പെ 
ട്ടവരും നീതീകരിക്കപ്പെട്ടവരും മഹത്വീകരിക്കപ്പെ 
ട്ടവരുമാണ്‌. ലോകാരംഭത്തിനു മുമ്പേ തിരഞ്ഞെടു 


ക്കപ്പെട്ട പരിശുദ്ധരും നിഷ്കളങ്കരുമായവര്‍ തിരഞ്ഞെ 


ടുക്കപ്പെട്ട വംശം രാജകീയ പുരോഹിതഗണം, വിശു 
ദ്ധജനത, ദൈവത്തിന്റെ സ്വന്തം ജനം എന്നീ 
വിശുദ്ധ പൌലോസ്‌ ശ്ലീഹായുടെ വാക്കുകള്‍ ദൈ 
വവിളിയുടെ അര്‍ത്ഥം വെളിപ്പെടുത്തുന്നവയാണ്‌. 
ദൈവദൂതന്മാര്‍ യുഗാന്ത്യത്തില്‍ തിരഞ്ഞെടുക്കപ്പെ 
ട്ടവരെ ഒരുമിച്ചു കൂട്ടും. ദൈവവിളി തിരിച്ചറിയാ 
ത്തവര്‍ വിവേകരഹിതരായ ഭോഷന്മാരാണ്‌. ദൈവ 
ത്തിന്റെ രക്ഷാകരപദ്ധതിയിലെ ദൈവരാജ്യ 
ശുശ്രുഷക്കായുളള ദൈവവിളി ദൈവത്താലുള്ള 
തിരഞ്ഞെടുപ്പും പരിശുദ്ധാത്മാവിലുള്ള ദൌത്യം ഭര 
മേല്പിക്കലുമാണ്‌. ദൈവവിളി ഉചിതമായ സമയ 
ത്ത്‌ തിരിച്ചറിയുന്നതിനായി ദൈവത്തോട്‌ നമുക്ക്‌ 
സഹകരിക്കാം. പരിശുദ്ധാത്മ നിറവിനായി വിളവി 
ന്റെ നാഥനോട്‌ പ്രാര്‍ത്ഥിക്കാം 


“പ്രലോഭനങ്ങള്‍ ഉണ്ടാകു 
മ്പോള്‍ നാം 
നിരാശപ്പെടരുത്. എല്ലാ 
അനര്‍ഥങ്ങളിലും 
ദൈവസഹായമുണ്ടാകാന്‍ 
നാം തീക്ഷ്ണതയോടെ 
പ്രാര്‍ത്ഥിക്കണം.” 


I 


സ്നേഹത്തിലെന്നെ ആഴപ്പെടുത്തുന്ന നിത്യസ്നേഹമേ 
സഹനങ്ങളില്‍ നിന്റെ പ്രാണനെ നല്‍കി നീ എത്രയോ ധന്യ 
പെറ്റമ്മയെക്കാള്‍ എന്നെ ഉറ്റുസ്നേഹിക്കുന്ന നിത്ൃയസത്യമേ 
നന്മകള്‍ നിറഞ്ഞൊരു ഹൃദയം ഞാന്‍ നല്‍കീടാം 


അകലങ്ങളിലെന്നെ നിറവോടെ കരുതുന്ന 
നിന്‍ ജപമാലമണികള്‍ എത്ര ശ്രേഷ്ഠം 
സ്നേഹത്തിന്‍ പാരമ്യം കാത്തുസൂക്ഷിച്ചീടും 
നിന്‍ ഹൃദയം എത്ര അമലോത്ഭവം. 


ദൈവീക സൌരഭ്യ പൂര്‍ണറോസാ പുഷ്പമേ 
അമ്മേ നിന്‍ കാരുണ്യം എത്ര നിര്‍മ്മലം 
ദിവ്യരഹസ്യങ്ങള്‍ തന്‍ പനിനീര്‍ പുഷ്പമേ 
അലിവെഴുമമ്മേ, ആഴിയില്‍ എന്നെ താങ്ങീടണേ.. 


മീനു ബാബു 


ഇളമണ്ണൂര്‍, അടൂര്‍ 


ലങ്ക ബാലന്‍ ആ pope ഥി 


സ്നേഹ അന്ന്‌ വലിയ വിഷമത്തോടെയാണ്‌ 
സ്‌കൂളില്‍ നിന്ന്‌ വീട്ടിലേക്ക്‌ വന്നത്‌. സാധാരണ 
സ്കൂളില്‍ നിന്ന്‌ വരുമ്പോള്‍ സ്നേഹ വളരെ 
വാചാലമായി സ്കൂളിലെ വിശേഷങ്ങള്‍ അച്ഛനോ 
ടും, അമ്മയോടും പറയുമായിരുന്നു. പക്ഷേ, അന്ന്‌ 
അവള്‍ അധികം ആരോടും സംസാരിച്ചില്ല. സ്നേഹ 
എല്ലാകാര്യങ്ങളും അവളുടെ അച്ഛനുമായി പങ്കുവ 
യ്ക്കുമായിരുന്നു. താന്‍ ജില്ലാതല ചിത്രരചന 
മത്സരത്തില്‍ പരാജയപ്പെട്ടകാര്യം അവള്‍ അച്ഛ 
നോട്‌ പറഞ്ഞു. സ്നേഹ ചിത്രം വരയ്ക്കാന്‍ മിടു 
ക്കിയാണ്‌. അവള്‍ ഈ മത്സരത്തിനുവേണ്ടിയും 
നന്നായി പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ്‌ 
സ്നേഹ വിഷമിച്ചിരിക്കുന്നത്‌ എന്ന്‌ അച്ഛന്‌ മന 
സിലായി. പിറ്റേ ദിവസം രാവിലെ സ്നേഹക്ക്‌ 
അച്ഛന്‍ ഒരു ജപമാല കൊടുത്തു. എന്നിട്ട അച്ഛന്‍ 
അവളോട്‌ പറഞ്ഞു, മോളെ എത്ര സങ്കടകരമായ 
അവസ്ഥവന്നാലും അത്‌ തരണം ചെയ്യാനാണ്‌ 
നമ്മള്‍ പരിശ്രമിക്കേണ്ടത്‌. സ്നേഹക്ക്‌ ആ വാക്കുകള്‍ 


aA OS 


പരിഗ്രമങ്ങൾ 


We 
ലീയ റെയിച്ചല്‍ ബിനു 


ആശ്വാസമായി. അവള്‍ക്ക്‌ അന്ന്‌ പന്ത്രണ്ടു വയസാ 
യിരുന്നു പ്രായം. അച്ഛന്‍ അവള്‍ക്ക്‌ കൊടുത്ത ആ 
ജപമാല അവള്‍ എപ്പോഴും കൂടെ കൊണ്ട്‌ നടന്നി 
രുന്നു. മാതാവിനോട്‌ പ്രാര്‍ത്ഥിക്കു വാനും കൂടുത 
ല്‍ അടുക്കുവാനും അവള്‍ ആരംഭിച്ചു. 


അതുകൊണ്ട്‌ തന്നെ അടുത്ത ചിത്രരചന 
മത്സരത്തിനുവേണ്ടി തയ്യാറെടുക്കുവാന്‍ അവള്‍ 
തീരുമാനിച്ചു. അവള്‍ എല്ലാദിവസവും അതിനു 
വേണ്ടി സമയം മാറ്റിവച്ചിരുന്നു. ഈ കാര്യങ്ങള്‍ 
എല്ലാം തന്നെ അവള്‍ മാതാവിനോട്‌ പറയുമായി 
രുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഉറങ്ങുന്ന 
തിന്‌ മുമ്പ്‌ ബൈബിള്‍ വായിക്കാന്‍ വേണ്ടി അവള്‍ 
“ഇതാ, കര്‍ത്താ 
വിന്റെ ദാസി, നിന്റെ വാക്ക്‌ എന്നില്‍ നിറവേറട്ടെ ” 


പ്രാര്‍ത്ഥനാ മുറിയില്‍ പോയി 


എന്ന വചനഭാഗമാണ്‌ അവള്‍ക്ക്‌ ലഭിച്ചത്‌. 
അതിനുശേഷം കുറെ നേരം അവള്‍ ആ 


19 


ലങ്ക ബാലന്‍ __ പൽ ലുക്ക 


വചനഭാഗം തന്നെ ആവര്‍ത്തിച്ച്‌ വായിച്ചുകൊ 
ണ്ടിരുന്നു. അടുത്തദിവസം അവള്‍ ചിത്രരചന 
മത്സരത്തില്‍ പങ്കെടുത്തു. ഒരാഴ്ചക്കുശേഷം 
മത്സരത്തിന്റെ ഫലം വന്നു. എന്നാല്‍ ഈ 
പ്രാവശ്യവും അവള്‍ക്ക്‌ സമ്മാനം ഒന്നും കിട്ടിയില്ല. 


പക്ഷേ അവള്‍ക്ക്‌ സങ്കടം ഉണ്ടായിരുന്നില്ല, 
കാരണം, ജീവിതത്തില്‍ മുന്നോട്ട്‌ പോകുവാന്‍ 
വേണ്ട ആത്മവിശ്വാസവും, പ്രത്യാശയും 
മാതാവിലൂടെ വളര്‍ത്തിയെടുക്കുവാന്‍ അവള്‍ 
ക്ക്‌ കഴിഞ്ഞു. അതുകൊണ്ട്‌, തന്റെ പരിശ്രമ 
ങ്ങള്‍ തുടരുവാന്‍ അവള്‍ തീരുമാനിച്ചു. 


നിര്‍ഗളിക്കുന്നത്‌. ” 


വിശുദ്ധ ആതബട്ട്‌ ദ €ഗ്രറ്റ്‌ 


14 


ഉലങ്ക ബാലന്‍ HG തബോധനം 


വി. ലിഖിതം 


വായിക്കുമ്പോള്‍ അത്‌ കുദദാശയായി തീരദുന്നു 
എന്ന ആശയം വിശദമാക്കുക 


ഴ്‌ പ്പം 


= & 
ee 


a 


ഷി 


ചന 


PP 


വി. കുര്‍ബാനയില്‍ ഗോതമ്പ്‌ അപ്പം 
കര്‍ത്താവിന്റെ സാന്നിധ്യമാകുന്നതുപോലെ 
വി. ലിഖിതം വായിക്കുമ്പോള്‍ വി. ലിഖിതവും 
കൂദാശയായിത്തീരുന്നു. വി. കുര്‍ബാനയിലും 
വി. ലിഖിതത്തിലുമുളളത്‌ ഒരേ കര്‍ത്താവിന്റെ 
സാന്നിധ്യമാണ്‌. ദൈവാലയത്തില്‍ മാത്രമല്ല, 
ഞാന്‍ വ്യക്തിപരമായി വി. ലിഖിതം വായിക്കു 
മ്പോഴും അത്‌ കൂദാശയായി തീരും. ദൈവത്തിന്റെ 
സാന്നിധ്യമായിത്തീരും. വി. ലിഖിതം അത്‌ അട 
ഞ്ഞിരിക്കുന്നിടത്തോളം കാലം അതിന്‌ ജീവനില്ല. 
വി. ലിഖിതം ഉറക്കെ വായിക്കുമ്പോഴാണ്‌ അത്‌ 
ജീവനുള്ളതാകുന്നതും കര്‍ത്താവിന്റെ സാന്നിധ്യ 
മാകുന്നതും കൂദാശയാകുന്നതും. ഒരു വ്യക്തിയു 
ടെ ശബ്ദമുളളിടത്ത്‌ ആ വ്യക്തി, വ്യക്തിപരമായി 


സന്നിഹിതനാണ്‌. അങ്ങനെയെങ്കില്‍ യേശുവിന്റെ 


സ്വരം കേള്‍ക്കുന്നിടത്ത്‌ യേശു വ്യക്തിപരമായി 
സന്നിഹിതനാണ്‌. വി. ലിഖിതം ഉറക്കെ വായി 
ക്കുമ്പോള്‍ യേശു തന്നെയാണ്‌ സംസാരിക്കുന്നത്‌, 


യേശുവിന്റെ സ്വരമാണ്‌ നാം കേള്‍ക്കുന്നത്‌. 
പഴയനിയമത്തില്‍ ദൈവത്തെ ആരും കണ്ടിട്ടില്ല. 
ദൈവത്തെ കേട്ടതേയുളളു. ഇസ്രായേലേ, കേള്‍ 
ക്കുക. യേശു പറഞ്ഞു, കേള്‍ക്കാന്‍ ചെവിയുളള 
വന്‍ കേള്‍ക്കട്ടെ. ചുരുക്കത്തില്‍ വി. ലിഖിതം ഉറ 
ക്കെ വായിക്കുമ്പോള്‍ ആ ശബ്ദത്തില്‍ യേശു 
സന്നിഹിതനാകും. അങ്ങനെ യേശുവിന്റെ സാന്നി 
ധ്യം അവിടെ ഉണ്ടാകും. അവിടെ ലിഖിതം കൂദാ 
ശയാകും. വി. ലിഖിതം കൈയ്യിലെടുക്കു മ്പോള്‍ 
കൈ വിശുദ്ധീകരിക്കപ്പെടും, അക്ഷരങ്ങളിലൂടെ 
കണ്ണോടിക്കുമ്പോള്‍ കണ്ണ്‌ വിശുദ്ധീകരിക്കപ്പെടും. 
വായിക്കു മ്പോള്‍ നാവ്‌ വിശുദ്ധീകരിക്കപ്പെടും. 
കേള്‍ക്കുമ്പോള്‍ ചെവി വിശുദ്ധീകരിക്കപ്പെടും. 
വി. ലിഖിതത്തിലൂടെയുളള കര്‍ത്താവിന്റെ സാന്നി 
ധ്യം ശുദ്ധീകരിക്കുന്നതാണ്‌. അതുകൊണ്ടാണ്‌ 
വി. ലിഖിതം വായിക്കുമ്പോള്‍ അത്‌ കൂദാശയായി 
തീരുന്നു എന്ന്‌ പറയുന്നത്‌. 


mele ബാലന്‍ വ॥3[൮00॥0 


തയ്യാറാക്കിയത്‌ : ദിവ്യ ആനി തോമസ്‌ 


വി. റീത്തായുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്‌ നല്‍കിയിരിക്കുന്നത്‌. 

ഇത്‌ ഒരു പേപ്പറില്‍ വരച്ച്‌ ശരിയുത്തരങ്ങള്‍ എഴുതി ഫോട്ടോ എടുത്തു അയക്കുക. 
നിങ്ങളുടെ പേര്‍, പഠിക്കുന്ന ക്ലാസ്സ്‌, ഇടവക, വൈദിക ജില്ല എന്നിവ എഴുതാന്‍ മറക്കരുത്‌. 
അയക്കേണ്ട EMAIL ID :- malankarabalantvm@ gmail.com 

അവസാന തീയതി : 2022 ജൂണ്‍ 20 


വലത്തോട്ട്‌ 

(1) വി.റീത്താ ഏത്‌ സന്യാസിനി സമൂഹത്തിലെ അംഗമായിരുന്നു? 

(2) വി.റീത്തായുടെ അമ്മയുടെ പേര്‌? 

(3) വി.റീത്തായുടെ ജന്മരാജ്യം? 

(4) വി.റീത്തായുടെ തിരുന്നാള്‍ ആഘോഷിക്കുന്ന മാസം? 

(൭) വി. റീത്തായുടെ തിരുശേഷിപ്പ്‌ സൂക്ഷിച്ചിരിക്കുന്ന കൊല്ലം ജില്ലയിലെ ദൈവാലയം? 
താഴോട്ട്‌ 

(6) വി. റീത്തായുടെ പിതാവിന്റെ പേര്‍? 

(7) വി. റീത്തായുടെ ഭര്‍ത്താവിന്റെ പേര? 

(8) റീത്തായെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച മാര്‍പാപ്പ? 

(9) റീത്തായെ വിശുദ്ധയായി പ്രഖ്യാപിച്ച മാര്‍പാപ്പ? 


(10) വി. റീത്തായുടെ അഴുകാത്ത ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ബസലിക്ക സ്ഥിതിചെയ്യുന്ന സ്ഥലം? 


കഴിഞ്ഞ ലക്കത്തിലെ ഉത്തരം 


കഴിഞ്ഞെ ലക്കത്തിലെ ജിജി 


ee v നു 
റ്‌ ആന്‍മരിയ എസ്‌.ജെ ൮ 
(ഇടവക ;വെളളുര്‍കോണം 7) 
Re ജില്ല : നെടുമങ്ങാട്‌ 7 


പം ഇം 


ലങ്ക ബാലന്‍ വി [1] 


എന്റെ സ്വന്തം 
മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ 


ഉണ്ണി അമ്മയമ്പലം 


A 

സന്യാസ ജീവിതം ഞങ്ങളുടെ പാദമ്പദ്യത്തിലില്ല 

ഇ ഞാവെന്നുവച്ചാല്‍ പരിജീലിഷിക്കാനും ആളില്ല. അതിനാല്‍ 

R നിവരെ മദറിനെ ഏല്‍ക്കുന്നു. പ്രാര്‍ത്ഥനയും ദൈവാശ്രയവു 
ള്ള കുടുംബങ്ങളെ ദൂപഷെടുത്താന്‍ ഇവദെ പദിജീലികിക്കണം. 


| 


അച്ചന്‍ പറയുന്നതു 
പോലെ | 


കുറച്ചു നാളുകള്‍ കഴിഞ്ഞ്‌ ഒരു 
പ്രാര്‍ത്ഥനാ വേളയില്‍ 


== — - നം... 
ഒരു കാര്യം കൂടി എനി ----__ 
ക്കു ചെയ്തു തരണം. 
വി. ബസേലിയോസിന്റെ 
സന്യാസ നിയമങ്ങള്‍ | 
ഗ്രീക്കില്‍ നിന്ന്‌ ഉംഗ്ലീഷി I 


Pal 
ഭാരതീയ ദര്‍ശനത്തിലെ സന്യാസത്തിന്റെ 


ലേക്ക്‌ തര്‍ജ്ജിമ ചെയ്ത്‌ അതിനെന്താ. ഞാന്‍ 
എന്നെ സഹായിക്കണം. സഹയിക്കാമല്ലോ. , ശ്രേഷ്ഠത അപാരം തന്നെ, വായന 


വഴിയുള്ള അറിവു മാത്രം പോരാ, 
അനുഭവജ്ഞാനം കൂടി വേണം. ആദ്യം 
ശ്രീരാമകൃഷ്ണാശ്രമത്തില്‍ പോകാം. 


ലങ്ക ബാലന്‍ വി Dl 


വ ൧ ക്ക്‌ J 
നന്‌ മി 


കക യ mA anh 
ഗു oD ഹീ നിക്കി SAAN Uma 


ത്ത ദീതികളെ 


യാം ഇവിടുഒ 
a ~~ f 
യുവാൻ വളഭെ 


ആഗഹമുണ്‌ 


\ 
നിസാം, ൭ 


ട്രി 


അത്‌ വളരെ നല്ല കാര്യം തന്നെ. താങ്കളെ 
സ്വാഗതം ചെയുന്നു. എത്ര ദിവസം വേണമെ 
കിലും താങ്കൾക്ക്‌ ഇവിടെ താമസിക്കാം. 


ഇനി രവീന്ദ്രനാഥ ടാഗോറിന്റെ 
ശാന്തിനികേതനിലും ഗാന്ധിജിയുടെ 
സബര്‍മതിയിലും പോകണം. 


' രാഭതീയ സന്യാസത്തിന്റെ സ്വഭാവത്തിന്‌ 
ഒത്തവിധം ഒരാശ്രമം സ്ഥാപിക്കണം. 
അതാണെന്റെ ആഗ്രഹം. 


| Raa Ee 


[ ഫാദറിന്റെ ഈ കാഴ്ചഷാടുകള്‍ വളരെ 
പ്രദംസനീയമാണ്‌, ഇത്‌ ഇന്നല്ലെങ്കില്‍ 
നാളെ ലോകം അംഗീകരിക്കും. തീര്‍ച്ച. 


ജൂ പൊതൂുവിഞ്ഞാനം 
ലലങ്കങഥ ബാലി 


തയ്യാറാക്കിയത്‌ : സി. ജോവിറ്റ തെരേസ്‌ ഡി.എം 


1. എത്രയും ദയയുള്ള മാതാവേ എന്ന പ്രാര്‍ത്ഥന രചിച്ച വിശുദ്ധന്‍? 
വി. ബര്‍ണാഡ്‌ 
2, മറിയത്തെ രണ്ടാം ഹവ്വാ എന്ന്‌ ചരിത്രത്തില്‍ ആദ്യം വിശേഷിപ്പിച്ചതാര്‍? 
വി. ജസ്റ്റിന്‍ 
3. മറിയത്തിന്റെ ദൈവമാതൃത്വവുമായി ബന്ധപ്പെട്ട പാഷണ്ഡത ഏത്‌? 
നെസ്റ്റോറിയനിസം 
4. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്‌? 
യേശുവിന്റെ ഉയിര്‍പ്പ്‌ 
5. വത്തിക്കാനിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ്‌ ജപമാല എന്ന്‌ 
പറഞ്ഞ മാര്‍പാപ്പ? 
എട്ടാം പീയൂസ്‌ മാര്‍പാപ്പ 
6. മറിയം ദൈവമാതാവാണന്ന്‌ പ്രഖ്യാപിച്ച അകത്തോലിക്കാ നേതാവ്‌? 
മാര്‍ട്ടിന്‍ ലൂഥര്‍ കിംങ്‌ 
മറിയത്തെ സ്ത്രീ എന്നു വിളിക്കാത്ത പുസ്തകങ്ങള്‍? 
ഉത്തമഗീതം, ഉല്‍പത്തി 
വിശുദ്ധ ദേവസഹായം പിള്ളയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചതെന്ന്‌? 
2022 മെയ്‌ 15 
വിശുദ്ധ ദേവസഹായം പിളളയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നതെവിടെ ? 
കോട്ടാര്‍ രൂപത കത്തീധ്ധല്‍ 


ഡല്‍ഹി ഗുഡ്ഗാവ്‌ ഭദ്രാസനത്തിന്റെ രണ്ടാമത്തെ ബിഷപ്പ്‌? 


തോമസ്‌ മാര്‍ അന്തോണിയോസ്‌ 


ലങ്ക ബാലന്‍ 


[14 


അധ്യായന വര്‍ഷാരംഭം 


2022 - 2023 അധ്യായനവര്‍ഷം 2022 ജൂണ്‍ 5-ാം തീയതി ആരംഭിക്കും. നഴ്‌സറി 
ക്ലാസിലേക്കും, ഒന്നാം ക്ലാസിലേക്കുമുള്ള കുട്ടികളുടെ പ്രവേശനോത്സവം ഏറ്റ 
വും മനോഹരമായി നടത്തുവാന്‍ ഇടവകകള്‍ ശ്രദ്ധിക്കണം. അന്നേദിവസം കുട്ടി 
കള്‍ക്കായി പ്രത്യേക പ്രാര്‍ത്ഥനയും വി. കുർബാനക്ക്‌ കുട്ടികളും അദ്ധ്യാപകരും 
മാതാപിതാക്കളും കാഴ്ചവയ്പ്‌ നടത്തേണ്ടതാണ്‌. ബഹു. വികാരി അച്ചന്മാര്‍ 
സണ്ടേസ്‌കൂള്‍ അധ്യായന വര്‍ഷം ഉദ്ഘാടനം ചെയ്യേണ്ടതാണ്‌. 


പ്രാര്‍ത്ഥനാദിനം 


സണ്ടേസ്‌കൂളിന്റെ പുതിയ അധ്യായനവര്‍ഷം ആരംഭിക്കുന്നതിന്‌ തലേ ദിവസം 
(ജൂണ്‍-4) ഇടവകയില്‍ അദ്ധ്യാപകര്‍ ഒരുമിച്ചുകൂടി പ്രാര്‍ത്ഥിക്കേണ്ടതാണ്‌. 
മതാദ്ധ്യാപകര്‍ ബഹു. വികാരി അച്ചന്റെ നേതൃത്വത്തില്‍ അന്നേദിവസം അടുത്ത 
മതബോധനവര്‍ഷത്തിനായുള്ള ഒരുക്കങ്ങള്‍ നടത്തുന്നതു നന്നായിരിക്കും. 


ജില്ലാ ഡയറക്ടേഴ്‌സ്‌ ആനീമേറ്റേഴ്‌സ്‌ മീറ്റിംഗ്‌ 


വിശ്വാസപരിശീലന കാര്യങ്ങള്‍ ആലോചിക്കുന്നതിനും പുതിയ അധ്യായനവര്‍ 
ഷ പദ്ധതികള്‍ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതിനായി 2022 മെയ്‌ 6ന്‌ ജില്ലാ 
ഡയറകടേ$സിന്റെയും ആനിമേറ്റേഴസിന്റെയും മീറ്റിംഗ്‌ നടത്തി. 


സ്ഥിതിവിവരഫോം 


പുസ്തക വിതരണ ദിവസം നല്‍കുന്ന സ്ഥിതിവിവര ഫോം കൃത്യമായി പൂരിപ്പിച്ച 
ജൂണ്‍ 30 ന്‌ മുമ്പ്‌ കേന്ദ്രകാര്യാലയത്തില്‍ ഏല്‍പ്പിക്കേണ്ടതാണ്‌. 


സ്വാഗതവും നന്ദിയും 


പുനലൂര്‍ വൈദിക ജില്ല ഡയറക്ടറായി സേവനം ചെയ്ത ബഹു. അജോ 
കളപ്പുരക്കലച്ചന്‌ നന്ദി. പുതിയ ഡയറക്ടറായ ബഹു. സാമുവേല്‍ തോണ്ടുപറ 
മ്പിലച്ചനും കൊട്ടാരക്കര വൈദികജില്ല ഡയറക്ടറായി ചുമതലയേറ്റ ബഹു. 
സിറില്‍ തോമസ്‌ അച്ചനും അടൂര്‍ വൈദികജില്ല ഡയറക്ടറായി ചുമതലയേറ്റ 
ബഹു. ജോണ്‍ വിളയില്‍ അച്ചനും അഞ്ചല്‍ വൈദികജില്ല ഡയറകടറായി 
ചുമതലയേറ്റ ബഹു. തോമസ്‌ കുറ്റിയില്‍ അച്ചനും ഹൃദ്യമായ സ്വാഗതം. 

കഴിഞ്ഞ 4 വര്‍ഷം മേജര്‍ അതിഭ്രദാസന കാര്യാലയത്തിന്റെ കോര്‍ഡിനേറ്റര്‍ 
ആയി ശുശ്രൂഷ നിര്‍വ്വഹിച്ച്‌ മേരിമക്കള്‍ സന്യാസിനി സമൂഹത്തിന്റെ സെന്റ്‌ 
മേരീസ്‌ പ്രെവിന്‍സിലെ ആസ്പിരന്‍സ്‌ മിസ്ട്രസായി നിയമിതയായിരിക്കുന്ന 
ബഹു. സിസ്റ്റര്‍ അജ്ഞന ഡി. എം ന്‌ ഹൃദയം നിറഞ്ഞ നന്ദിയും പുതിയ 
നിയമനത്തില്‍ ആശംസകളും നേരുന്നു. 


ലങ്ക ബാലന്‍ 


[14 


ക 
(രി 


സണ്‍ണ്ടേസ്‌കൂള്‍ അധ്യാപക പരിശീലന ക്ലാസ്സ്‌ 


എല്‍.കെ.ജി മുതല്‍ 12 വരെയുള്ള ക്ലാസ്സുകളില്‍ പഠിപ്പിക്കുന്ന മതാദ്ധ്യാപകരുടെ 
പരിശീലന ക്ലാസ്സുകള്‍ അടൂര്‍, അഞ്ചല്‍, പുനലൂര്‍, കൊട്ടാരക്കര, കിളിമാനൂര്‍, 
നെടുമങ്ങാട്‌ ,തിരുവനന്തപുരം എന്നി വൈദീകജില്ലകളില്‍ നടത്തപ്പെട്ടു. 

റവ. ഫാ. ഗീവര്‍ഗീസ്‌ എഴിയത്ത്‌, റവ ഫാ. ജോസഫ്‌ പൂവത്തുംതറയില്‍, റവ 
ഫാ. ഗീവര്‍ഗീസ്‌ ചാങ്ങവീട്ടില്‍ റവ ഫാ. തോമസ്‌ കുറ്റിയില്‍ എന്നീ വൈദികര്‍ 
ക്ലാസ്സുകള്‍ നയിച്ചു. 7 വൈദിക ജില്ലകളില്‍ നിന്നായി 1400 ല്‍ പരം മതാദ്ധ്യാപ 
കര്‍ പരിശീലന ക്ലാസ്സുകളില്‍ സംബന്ധിച്ചു. 


M.B.0.C 2022 


“സഭയാകുകയെന്നാല്‍' എന്ന വിഷയം അടിസ്ഥാനമാക്കി മെയ്‌ 9 മുതല്‍ 27 വരെ 
നമ്മുടെ അതിരൂപതയിലെ 55 സെന്ററുകളിലായി M.B.0.C നടത്തപ്പെട്ടു. ക്യാമ്പു 
കള്‍ക്ക്‌ ബഹുമാനപ്പെട്ട മേജര്‍ സെമിനാരി ബ്രദേഴ്സ്‌, സിസ്റ്റേഴ്‌സ്‌, മതാദ്ധ്യാപ 
കര്‍ എന്നിവര്‍ നേതൃത്വം നല്‍കി. എല്ലാ വൈദികജില്ലകളിലെയും M.B.0.C 
നടന്ന ഇടവകകള്‍ മേജര്‍ അതിഭദ്രാസന ഡയറക്ടര്‍ ബഹു. ഫാ. ജോണ്‍സണ്‍ 
പുതുപ്പറമ്പില്‍ സന്ദര്‍ശിക്കുകയും വിലയിരുത്തുകയും ചെയ്തു. 


അയ്യാപക പരിശിലന കാസറ്റുകൾ 


ത 
മത്താ 


തിരുവനന്തപുരം മേജര്‍ അതിഭദ്രാസന 
വിശ്വാസ പരിശീലന കാര്യാലയ 
ആനിമേറ്ററായി സ്തുത്യര്‍ഹമായ ശുശ്രൂഷ നിര്‍വഹിച്ച 


v 


ബഹു. സിസ്റര്‍ അഞ്ജന ഡി. എം. ന 


 ശൃദകപുര്‍ത്യദാക ൭൦... 


തിരുവനന്തപൂരം മേജര്‍ അതിഭദ്രാസന 
വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ പുതിയ 
ആനിമേറ്ററായി നിയമിക്കപ്പെട്ട 


ബഹു. സി. ജോവിറ്റ ഡി. എം.ന്‌ 


| ഫൃദ്യദാഭ സ്യാഗരും.... 


